E 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


- 
കGOVERNM 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th June 2012 
2012 ജൂൺ 5 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


15th Jyaishta 1934 
1934 ജ്യേഷ്ഠം 15 


PART III 
Commissionerate of Land Revenue 
MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 
നമ്പർ ജെ . 4148 / 11 / ഡി. ഡിസ്.(1). 

2012 മേയ് 9. 


ആസ്യ 
സൈനബ് 


(അപേക്ഷക) 


മുഹമ്മദ്കുഞ്ഞു 

മകൻ 
സുരയ്യ 

മകൾ 
അബ്ദുറഹിം 

മകൻ 
അസ്മാബി 

മകൾ 
റംല 
- ഫാത്തിമ മണ്ണിലശ്ശേരി ( മരണപ്പെട്ട മകൻ 

കോയാമുട്ടിയുടെ ഭാര്യ ) 
ഷക്കീല ഡോട്ടർ ഓഫ് കോയാമുട്ടി 
സറിന 


സൂചന: - 1. ശ്രീമതി സൈനബ കുളംബിൽ ഡോട്ടർ 

ഓഫ്റുഖിയ എന്നവരുടെ അപേക്ഷ . 
2. തിരൂർ തഹശീൽദാരുടെ 2 - 5 - 2011 - ലെ 

ബി6-8116 / 10 -ാം നമ്പർ റിപ്പോർട്ട്. 
- തിരൂർ താലൂക്ക്, പൊൻമള വില്ലേജ്, ബ്ലോക്ക് 42 റീ . സ . 
187 / 4- ൽപ്പെട്ട 19. 29 സെന്റ് നി. കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി സൂചന 1 പ്രകാരം അപേക്ഷ ലഭിക്കുക 
യുണ്ടായി. ടി അപേക്ഷയിൽ തിരൂർ തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന 2 പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപേക്ഷയ്ക്ക് 
ആസ്പദമായ ഭൂമി അപേക്ഷകയുടെ മാതാവും പുതിയകത്ത് 
ചോലക്കൽ അബ്ദുറഹിമാൻ മുസ്ല്യാരുടെ മകളും ആയ റുഖിയ 
എന്നവർക്ക് മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിലെ 1268/ 81 
നമ്പർ ആധാരപ്രകാരം ക രി പ്പോട്ട് അകായിൽ 
നാരായണൻമൂസത് എന്നയാളിൽ നിന്നും ജൻമം തീര് സിദ്ധിച്ച് 
1.17 ഏക്കർ ഭൂമിയിൽപ്പെട്ടതാണ്. കൈവശക്കാരിയായ റുഖിയ 
എന്ന വർ സുമാർ 7 വർഷം മുമ്പ് മര ണ പ്പെ ട്ട തായി 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റുഖിയ എന്നവരുടെ 
അവകാശികളുടെ വിവരങ്ങൾ പൊൻമള വില്ലേജാഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
- 1. മൈമൂന 

മകൾ 
ആയിശ 
ഫാത്തിമ 


സബാന് 
അനീഷ് ബാബു s/o 
പ്രസ്തുത ഭൂമിക്ക് മേൽപ്പറഞ്ഞവരല്ലാതെ മറ്റ് അവകാശി 
കളില്ല എന്ന് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി ഭൂമി 
പഞ്ചാ യ ത്തിൽ നിക്ഷിപ്ത മാ യ തോ വനഭൂമി, മിച്ച ഭൂമി, 
സർക്കാർഭൂ മി എന്നിവ യിൽ ഉൾപ്പെട്ടതോ അല്ല. ടി ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പതിച്ചുകൊടുക്കുന്നതിൽ 
ആക്ഷേപമില്ല എന്ന് അയൽ കൈ വശക്കാർ സമ്മതപത്രം 
ഹാജരാക്കിയിട്ടുണ്ട്. രേഖകളും റിപ്പോർട്ടും പരിശോധിച്ചതിൽ 
അപേക്ഷ യ് ക്കാ സ് പ ദ മായ ഭൂമി ആധാരപ്രകാരം മേൽ 
ചേർത്തവർ കൈവശം വച്ചുവരുന്നതായി കാണുന്നു . കൂടാതെ 
സ്ഥലം 13 - 10 - 2011 - ന് നേരിൽ പരിശോധിച്ചു . 


സ്ഥല പ രി ശോ ധ ന യു ടെ യും രേഖകൾ പരിശോ ധി ii 
ച്ചതിന്റെയും അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, പൊൻമള 
വില്ലേജ് ബ്ലോക്ക് 4 റീ . സ . 187/ 4- ൽപ്പെട്ട 19.29 സെന്റ് സി . കെ . 
ഭൂമി അപേക്ഷകയുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിനെ 
തിരെ ആക്ഷേപംക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 10 -1- 2012 - ലെ 
2 -ാം നമ്പർ കേരള ഗസറ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് ഓഫീസ് നോട്ടീസ് ബോർഡു 
കളിലും വക സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും ആരും 
തന്നെ ആക്ഷേ പ ങ്ങ ളോ തേർച്ചയോ അ വ കാ ശ മോ 
ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ചര്യ ത്തിൽ തിരൂർ താലൂക്ക്, പൊൻമള 
വില്ലേജ്, ബ്ലോക്ക് 42, റീ . സ . 187 / 4 - ൽപ്പെട്ട 19.29 സെന്റ് 
നി . കെ . ഭൂമി, മരണപ്പെട്ട റുഖിയയുടെ അവകാശികളായ 

മൈമൂന മുതൽ 15 ആളുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . തിരൂർ തഹശീൽദാർ ടി 
ഭൂമി നികുതി വിധേയ ഭൂമിയാക്കി മാറ്റി റവന്യൂ റിക്കാർഡു 
ക ളിൽ ആ വശ്യ മായ മാറ്റ ങ്ങ ൾ വരു ത്തു ന്ന തിനും 
അപേക്ഷകയിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


